GovernmentofKerala 
കേരള സർക്കാർ 

2007 


Reg. No. രജി, നമ്പർ 
KLTV ( N )/122006-2008 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

12th February 2008 
Thiruvananthapuram , Tuesday 

2008 ഫെബ്രുവരി 12 
തിരുവനന്തപുരം, ചൊവ്വ 

23th Magha 1929 
1929 മാഘം 23 


Vol. LIII 
വാല്യം 53 


നമ്പർ 


PART III 
Ground Water Department 


ലലില്ലർഘാസ് പരസ്യം 


നമ്പർ 698/ 2005/ ക , എസ് . ഡബ്യൂ . 

2008 ജനുവരി 25 , 


കേരള ഗവർണ്ണർക്കുവേണ്ടി സുജല വകുപ്പ്, 
അസിസ്റൻറ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
സെൻട്രൽ വർഷം ഷോപ്പ് ആൻറ് സ്റോസ്, 
കാവനാട്, കൊല്ലം 3- ൻറ കാര്യാലയത്തിൽ ഇപ്പോഴത്തെ 
അവസ്ഥയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഉപയോഗ ശൂന്യമായ 
സബ ഴ സിബിരം പമ്പുകളുടെ പരസ്യമായ ലേല 
ദർഘാസ് നടപടിക്രമം 2008 ഫെബ്രുവരി മാസം 26 -ാം 
തീയതി ഉച്ചയ്ക്ക് 3 മണിക്കും ഈ ആഫീസിൽവച്ച് 
നടത്തപ്പെടുന്നതാണ്. അന്നേദിവസം അവധിയായി 
പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്ത പ്രവൃത്തി ദിവസത്തിൽ 
ഇതേ സമയം ടി നടപടികൾ നടത്തപ്പെടുന്നതാണ്. 

- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
അന്ന് പകൽ 2 മണിക്ക് മുൻപായി ടി 
ആഫീസിൽ 500 രൂപ ( 

അഞ്ഞൂറ് രൂപ മാത്രം) 
അടച്ച ടോക്കൺ എടുത്തിരിക്കേണ്ടതും അഥവാ 
ലർഘാസം തരുന്നവർ അസിസu°ററന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ , ജല വകുപ്പ് , കാവനാട് കൊല്ലത്തിന്റെ 
പേരിൽ കൊല്ലത്ത് മാറാവുന്ന ഡാഫ്റ 
സഹീതം ലേലദിവസം 2 മണിക്കു മുൻപായി ഈ 
ആഫീസിൽ സമർപ്പിച്ചിരിക്കേണ്ടതാകുന്നു . എല്ലാവർക്കും 
സുഗമമായി ദർഘാസ് നടപടിയിൽ പങ്കെടുക്കുന്ന 
തിലേക്ക് വെള്ളക്കടലാസിലുളള് ആപക്ഷ സമർപ്പി 
കാവുന്നതാണ്. ദർഘാസ് കവറിനു പുറത്ത് 51 
പരസ്യ നമ്പരും തീയതി യും മേൽവിലാസവും 


വ്യക്തമായി കാണിച്ചീരീക്കതു മാകുന്നു . പരസ്യതാ സ 
ലേലം അവസാനിച്ചാലുടൻ കിട്ടിയിട്ടുമി ദർഘാസുക 
പരസ്യമായി പരിശോധിക്കുന്നതും ലേലത്തിലോ 
ദർഘാസിലോ ഉള്ള കുടിയ തുക ഉറപ്പുവരുത്തുന്നതും ഭി 
തുക ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്നതിനേക്കാൾ 
കുവല്ലെങ്കിൽമാത്രം ഭിയാന് ലേലം താൽക്കാലികമാ യി 
സ്ഥിരപ്പെടുത്തുന്നതും അടുത്ത രണ്ട് കൂടിയ ആ ക 
വിളിക്കപ്പെട്ടവരുടേതുൾപ്പെടെമൂന്നുപേരുടെയും നീര ത 
( വ്യം ഒഴികെ മററുളളവരുടെതുക അന്നുതന്നെ തിരികെ 
കൊടുക്കപ്പെടുന്നതുമാണ്. സ്ഥിരപ്പെട്ടു കിട്ടുന്നയാൾ 
നികുതിഉറപ്പെടെ മൊത്തം തുകയും അടച്ച് സ്വന്തം 
ചെലവിൽ ടീ സാധനം ടി ആഫീസിൽനിന്നും ഏഴ 
ദിവസത്തിനുളളിൽ നീക്കംചെയ്യേണ്ടതുമാകുന്നു . ലേല 
തീയതിക്ക് മുൻപുള്ള ഏഴ് ദിവസത്തിനുളളിൽ ടീ 
സാധനം പരിശോധിക്കുവാൻ അനുവദിക്കുന്നതാണ്. 
മന്ന എല്ലാ ലേലദർഘാസ് കേരള സർ ക്കാർ 
നിയമങ്ങളും നിബന്ധനകളും ഇതിനും ബാധക 
മായിരിക്കും . 


( ഒപ്പ് ) 
അസിസ്ററൻറ് 
എക്സിക്യൂട്ടീവ 
എഞ്ചിനീയർ, 


കൊല്ലം- 3 . 


ദർഘാസ് പരസ്യം 
നമ്പർ ഡി . ജീ , ടി .-16382007. 2008 ജനുവരി 16 . 

കേരള ഗവർണ്ണർക്കുവേണ്ടിചൂജലവകുപ്പ്, ആശ ശു 
ജില്ലാ ഒാഫീസർ താഴെ പറയുന്ന പവിത്തീ 
പരിചയ സമ്പന്നരായ കരാറുകാരിൽ നിന്നും മത്സര 
അടിസ്ഥാനത്തിലുളള പ്രവർത്തിയുടെ പേരെഴുതി 
മു വച്ചതു മായ ദർഘാസുകൾ കാണിച്ചുകൊളളുന്നു . 
8ർഘാസ് നമ്പരും ജോലിയുടെ വിവരവും - 

4 2007 - ല് പരിപാഷണ പദ്ധതിയുടെ 
ഭാഗമായി തൃശ്ശൂർ ജില്ലയിലെ വേലൂർ ഗ്രാമ 
പഞ്ചായത്തിലെ 14-ാം വാർഡിലെ കുത്തുകുള 
അത്തിന്റെ സം ഭരണaഷി വർദ്ധിപ്പിക്കുന്ന 
തിനായി കുളംകത്തിയാക്കി സംരക്ഷിക്കുന്ന 
(പ്രവൃത്തി, 
അടങ്കൽ തുക - രൂപ 50, 000. 

നിരതവ്യം- -രൂപ 1, 250 . 
ഉർഘാസ് ഫാറത്തിന്റെ വില രുപ 150 + വാൻ , 
ദർഘാസ് ഫാറം നൽകിത്തുടങ്ങുന്ന തീയതിയും 

- സരയം - 8 -2 -2008, 10 മണി മുതൽ 
ദർഘാസ് ഫാറം വിൽക്കുന്ന അവസാന തീയതിയും 

സർഷവും -- 15- 2 -2008 , 1 മണിവരെ. 
ലഘാസം സ്വീകരിക്കുന്ന അവസാന തീയതിയും 

സമയവും -15- 2-2008, 3 മണിവരെ. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 

15-2 -2003, 4 മണി.. 
awാലി ചെയ്തുതീർക്കുന്ന കാലാവധി - 

2008 മാർച്ച് 15 , 


മറു വ്യവസ്ഥ കൾ 
-- പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, 
ഭൂജല വകുപ്പ്, സീതാറാം മി ൽ ലെയിൻ, 
പൂങ്കുന്നം, ആശ ശൂർ എന്ന വിലാസത്തിൽ 
മുകളിൽ സൂചിപ്പിച്ച് സമയത്തിനു മുൻപ 

ലഭിക്കേണ്ടതാണ്. 
2 . പ്രവർത്തി സം ബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ 

(പവിത്തി സമയങ്ങളിൽ പൂങ്കുന്നം ഓഫീസിൽ 

നിന്നും അറിയാവുന്നതാണ്. 
3 . സർക്കാർ ടെകളെ സംബന്ധിക്കുന്ന എല്ലാ 

നീയമങ്ങളും ഈ ടെൻഡറിനും ബാധക 
മായിരിക്കും. 
ടി റദ്ദാക്കുന്നതുൾപ്പെടെയുളള തീരുമാന 
അടുക്കുന്നതിനുള്ള അധികാരം ജില്ലാ 

ഒാഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 
5 . ദർഘാസ് തുറക്കുന്നദിവസം ഒഴിവു ദിവസമാവു 
കയാണെങ്കിൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസ 
മേൽപ്പറഞ്ഞ അാതസായത്തുതന്നെ ദർഘാസുകാ 
തുറക്കുന്നതായിരിക്കും. 


ജില്ലം ഒാഫീസ്,ഭൂലോക .. , 
സീതാറാം മീൽ ലെയിൻ, 
പൂങ്കുന്നം, തൃശ്ശൂർ, 


(ഒപ്പ്) 
ജില്ലാ ഒാഫീസർ , 


